Regn . No. KERBIL / 2012/45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


| Reg. No. KLI TV( N )/634/2012 -14 


. 


GOVERN 


കരള 


ാർ 


- സർക് 


NMENT OF 


KERAL 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 ഫെബ്രുവരി 4 
4th February 2014 
- 1189 മകരം 22 
22nd Makaram 1189 


നമ്പർ 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


1935 മാഘം 15 
15th Magha 1935 


PART III 
Department of Economics and Statistics 


വിജ്ഞാപനം 


നമ്പർ.PL- 28486 / 2011/DES . 


2013 ഡിസംബർ 12. 


2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ നിയമം 3 -ാം വകുപ്പ് പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് സാമ്പത്തിക 
സ്ഥിതിവിവര കണക്ക് വകുപ്പ് ഡയറക്ടർ അനുബന്ധത്തിൽ വിവരിച്ചിട്ടുള്ള സേവനം പ്രദാനം ചെയ്യുന്നതിനായും അത്തരം സേവനം 
സംബന്ധിച്ച് നിയുക്ത ഉദ്യോഗസ്ഥൻ, ഒന്നാം അപ്പീൽ അധികാരി,രണ്ടാം അപ്പീൽ അധികാരി, നിശ്ചിത സമയപരിധിഎന്നിവയുൾപ്പെടെ 
ഇതിനാൽ വിജ്ഞാപനം ചെയ്യുന്നു . 

വി . രാമചന്ദ്രൻ, 

ഡയറക്ടർ, 
ഇക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ്. 


വിശദീകരണ കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല. എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചു 
കൊണ്ടുള്ളതാണ്.) 


- 2012- ലെ കേരള സംസ്ഥാന സേവനാവകാശ ആക്ടിന്റെ( 2012 - ലെ 18 ) 3 -ാം ഉപവകുപ്പ് ഈ ആക്ടിന്റെ വ്യവസ്ഥകൾ നടപ്പിലാക്കു 
ന്നതിലേക്കായി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് വകുപ്പ് മേധാവികളെ അധികാരപ്പെടുത്തുന്നു . അതനുസരിച്ച് സാമ്പത്തിക 
സ്ഥിതിവിവര കണക്ക്വകുപ്പ് ഡയറക്ടർ സേവനങ്ങൾ, സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നതിനുള്ള സമയപരിധി, നിയുക്ത ഉദ്യോഗസ്ഥർ, 
ഒന്നാം അപ്പീൽ അധികാരി,രണ്ടാം അപ്പീൽ അധികാരി, നിശ്ചിത സമയപരിധി എന്നിവ വിജ്ഞാപനം ചെയ്യുന്നതിന് തീരുമാനിച്ചു . 


മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന്ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഈ വിജ്ഞാപനം. 


4th FEB. 2014] 


DEPARTMENT OF ECONOMICS AND STATISTICS 


അനുബന്ധം 


കമ 
നമ്പർ 


റിപ്പോർട്ടുകൾ 
അന്തിമമാക്കാനുള്ള 
പരമാവധി സമയം 


സേവനം 
നൽകാനുള്ള 


സേവനങ്ങൾ 


രണ്ടാം 
നിയുക്ത ഒന്നാം അപ്പീൽ അപീൽ 
ഉദ്യോഗസ്ഥൻ അധികാരി അധികാരി 

(5) (6) (1) 


(1) 


( 3 ) 


I വിലശേഖരണം 


(1) പ്രധാന കാർഷിക വിളകളുടെ തനത്മാസം കഴിഞ്ഞ് 

കൃഷിയിടത്തെ പ്രതിമാസ മൊത്ത 40 ദിവസം 
വിലനിലവാരം 


അപേക്ഷ ലഭിച്ച് 
7 ദിവസം 


(2 ) 


പ്രധാന കാർഷിക വിളകളുടെ 
കൃഷിയിടത്തെ പ്രതിമാസ ചില്ലറ 
വിലനിലവാരം 


(3 ) 


പ്രതിമാസ ഉപഭോക്ത 
വില സൂചിക 


ഡയറക്ടർ 


പ്രതിമാസ മൊത്തവില 

തനത്മാസം കഴിഞ്ഞ് 
നിലവാര സൂചിക 

30 ദിവസം 
പൈസ്ബുള്ളറ്റിൻ പ്രതിമാസം തനത്മാസം കഴിഞ്ഞ് 

15 ദിവസം 


അസി അഡീഷണൽ 
സ്റ്റന്റ് 

ഡയറക്ടർ 
ഡയറക്ടർ 

), ( പ്രൈസസ്) 
( പൈസസ്) 


(5) 


പ്രധാന കാർഷിക ഉൽപന്ന 
ങ്ങളുടെകമ്പോള വില 
നിലവാര സൂചിക 


തനത് വർഷം കഴിഞ്ഞ് 
6 മാസം 


നിത്യോപയോഗ അവശ്യ 
സാധനങ്ങളുടെദിനംപ്രതി 
ഉള്ള വിലനിലവാരം ( 50 ഇനം) 


തനത്ദിവസം കഴിഞ്ഞ് 
5 മണി 


II സംസ്ഥാന വരുമാനം 


- (1) 


ജി. എസ് . ഡി . പി. 


അപേക്ഷ ലഭിച്ച് 
7 ദിവസം 


തനത് സാമ്പത്തിക 
വർഷം കഴിഞ്ഞ്2 
വർഷം കഴിഞ്ഞുള്ള 
ജനുവരി 31 - ന് 


(2) എൻ. എസ്. ഡി. പി. 

ജി . ഡി . ഡി . പി. 
എൻ. ഡി . ഡി . പി . 
ജി എസ്. ഡി . പി. 
( പ്രൊവിഷണൽ) 


തനത് സാമ്പത്തിക 
വർഷം കഴിഞ്ഞ്ഒരു 
വർഷം കഴിഞ്ഞുള്ള 
ജനുവരി 31- ന് 


അസിസ്റ്റന്റ് അഡീഷണൽ 
ഡയറക്ടർ ഡയറക്ടർ 
( സ്റ്റേറ്റ് 

( സ്റ്റേറ്റ് 
ഇൻകം) ഇൻകം) 


ഡയറക്ടർ 


(6) എൻ. എസ്. ഡി. പി. 
(7) ജി. ഡി. ഡി. പി. 
(8) എൻ. ഡി. ഡി. പി . 
(9) ജി. എസ്. ഡി. പി. ( ക്വിക്) 


തനത് സാമ്പത്തിക 
വർഷം കഴിഞ്ഞുള്ള 
ജനുവരി 31- ന് 


( 10) എൻ. എസ്. ഡി. പി . 


( 11) ജി. ഡി. ഡി. പി. 
( 12 ) എൻ. ഡി. ഡി . പി . 


KERALA GAZETTE 


[PART III 


||ധ 


|| 


III ഇ . എ . ആർ. എ . എസ് . 
- (1) ഭൂവിനിയോഗം ഭൂവിസ്തൃതി 

കൃഷിഭൂമിയുടെ വിസ്തീർണ്ണം 
( ജില്ലാതലം) 


തനത് കാർഷിക വർഷം അപേക്ഷ ലഭിച്ച് 
കഴിഞ്ഞുള്ള ഡിസംബർ 7 ദിവസം 
15 -ാം തീയതി 


കാലിക വിളകൾ, വാർഷിക 
വിളകൾ, ദീർഘകാല വിളകൾ 
തുടങ്ങിയ 75 വിളകളുടെ 
ഭൂവിസ്തൃതി( ജില്ലാതലം) 


ജോയിന്റ് അഡീഷണൽ 
ഡയറക്ടർ ഡയറക്ടർ 

- ഡയറക്ടർ 
( ഇ . എ . ( ഇ . എ .ആർ. 
ആർ. എ . 


എസ്.) 


എ . എസ്.) 


(3) 


37 കാർഷിക വിളകളുടെ 
ഉൽപാദനം ഉൽപാദനക്ഷമത 
( ജില്ലാതലം) 


